Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/634/2018-20 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


GOVERNME 


- 
കര 


രള സർക്ക 


ക്കാർ 


ENT OF KE 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 1 


നമ്പർ 


2018 സെപ്റ്റംബർ 4 
4th September 2018 

1194 ചിങ്ങം 19 
19th Chingam 1194 

1940 ഭാദം 13 
13th Bhadra 1940 


Vol. VII 


No. 


Thiruvananthapuram, 

Tuesday 


PART III 
Fire Force Department 


ദർഘാസ്/ ലേല പരസ്യം 


ലേല നിബന്ധനകൾ 


നമ്പർ ഡി1 - 1515 / 2018. 

2018 ആഗസ്റ്റ് 10. 1. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മേൽ 
ഈരാറ്റുപേട്ട അഗ്നിരക്ഷാനിലയത്തിന് പുതിയ കെട്ടിടം 

പറഞ്ഞിരിക്കുന്ന തീയതിയിൽ ഈരാറ്റുപേട്ട അഗ്നിരക്ഷാനിലയ 

പരിസരത്ത് ഹാജരായി ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ 
നിർമ്മിക്കുന്നതിന് അനുവദിച്ച സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 

മുമ്പായി 2,000 നിരതദ്രവ്യം അടച്ച് ടോക്കൺ വാങ്ങേണ്ടതാണ്. 
അഗ്നിരക്ഷാ വകുപ്പ് വക 5 മരങ്ങൾ മുറിച്ച് നീക്കേണ്ടതിനാൽ 
താഴെപ്പറയുന്ന അളവിലും വലുപ്പത്തിലുമുള്ള ടി 5 മരങ്ങൾ 2. ടി മരങ്ങൾ ടെണ്ടർ വഴി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ 
ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും 24 - 9 - 2018- ന് - ലേലത്തീയതിയുടെരണ്ട് പ്രവർത്തി ദിവസം മുമ്പ് പകൽ 
പകൽ 11.30 മണിക്ക് ഈ രാ റ്റു പേട്ട അഗ്നിരക്ഷാ 

3 മണിവരെ നേരിട്ടോ തപാൽ വഴിയോ ഡിവി ഷ ണൽ 
നില യ പ രി സ ര ത്ത് വച്ച് ലേലം/ ടെണ്ടർ വഴി വില്പന 

ഓഫീസർ, ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ്, കോട്ടയം- 686 001 
നടത്തുന്നതാണ്. 

എന്ന വിലാസത്തിൽ ടെണ്ടർ സമർപ്പിക്കേണ്ടതാണ്. 3 മണിക്ക് 

ശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ യാതൊരു കാരണവശാലും 
കമ ഇനം 

വണ്ണം - വ്യാപ്തം 

സ്വീക രി ക്കു ന്ന ത ല്ല . ടി മ ര ങ്ങ ൾക്ക് നിര ത ദ വ്യ മായി 
നമ്പർ ( സെ . മീ .) തടി 

വിറക് 

പറ ഞ്ഞി രിക്കുന്ന 2, 000 - ന്റെ കാസ് ചെയ്യാത്ത ബാങ്ക് 
( M3 ) ( MT) 

ഡാഫ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കോട്ടയം ബാഞ്ചിൽ 

മാറ ത്തക്കവിധം ഡിവി ഷ ണൽ ഓഫീസർ, ഫയർ ആന്റ് 
പ്ലാവ് 

1.061 - 0.704 

റെസ്ക് സർവ്വീസസ്, കോട്ടയം-686 001 എന്ന വിലാസത്തിൽ 
0 .561 

വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ടെണ്ടറിനോടൊപ്പം സീൽ 

ചെയ്ത കവറിൽ അടക്കം ചെയ്യേണ്ടതാണ്. ഡിമാന്റ് ഡ്രാഫ്റ്റ് 
ആഞ്ഞിലി 240 
1.421 

3 . 079 

അടക്കം ചെയ്യാത്ത ടെണ്ടറുകൾ യാതൊരു കാരണവശാലും 
മരുതി 

പരിഗണിക്കുന്നതല്ല. മുദ്രപതിപ്പിച്ച ടെണ്ടർ ഉൾക്കൊള്ളുന്ന 

കവറിനു മുകളിൽ “അഗ്നിരക്ഷാസേവന വകുപ്പ്, ഈരാറ്റുപേട്ട 
5 കടപ്ലാവ് - 90 

0 . 13 

അഗ്നിരക്ഷാനിലയം വക മരങ്ങൾ വാങ്ങുന്നതിനുളള ടെണ്ടർ 


150 


പ്ലാവ് 


150 


1 , 204 


240 


179 


0 .767 


269 


Gaz . No. 35 /2018 /DTP (Fire Force ). 


4th SEP. 2018 


FIRE FORCE 


38 


എന്ന് എഴുതിയിരിക്കണം. ടെണ്ടർ സമർപ്പിച്ചവർ തങ്ങളുടെ 
ടെണ്ട റു കൾ സ്വീക രി ക്കുന്നപക്ഷം പണം അടയ്ക്കേ ണ്ട 
തിലേക്കായി ലേലസമയത്ത് ലേല സ്ഥലത്ത് ഹാജ രാ യി രി 

ക്കേ ണ്ട താ ണ് . ടെണ്ടർ നൽകി യ വർക്കും ലേല ത്തിൽ 
പങ്കെടുക്കാവുന്നതാണ്. എന്നാൽ അവർ വീണ്ടും നിരതദ്രവ്യം 
അടയ്ക്കേണ്ടതില്ല . 
- 3. പരസ്യലേലം അവസാനിച്ചാൽ നേരത്തെ ലഭിച്ചിട്ടുള്ള 
ടെണ്ടറുകൾ തുറ ക്കു ന്നതും ലേല ത്തിലോ ടെണ്ടറിലോ 
ഏതിലാണോ കൂടുതൽ തുക വിളിച്ചിരിക്കുന്നത്/ രേഖപ്പെടുത്തി 
യിരിക്കുന്നത് ആ തുക വിളിച്ച / രേഖപ്പെടുത്തിയ വ്യക്തിയുടെ 
പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും പ്രസ്തുത 
വ്യക്തി ലേലം/ ടെണ്ടർകൊണ്ട് തുകയുടെ 25 % അപ്പോൾ തന്നെ 
അ ട യ് ക്കേ ണ്ട തുമാ ണ് . ലേലം സ്ഥിര പ്പെടുത്തികൊണ്ട് 
ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഉത്തരവ് ലഭിച്ച് 15 ദിവസത്തിനകം 
ബാക്കി തുകയും മൊത്തം തുകയ്ക്കുള്ളവിൽപ്പന നികുതിയും 
ഒടുക്കി സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും മരങ്ങൾ 
മുറിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. മരങ്ങൾ മുറിക്കു മ്പോൾ 
കെട്ടിട ങ്ങൾക്കോ മറ്റു വസ്തുക്കൾക്കോ നഷ്ടം വരാൻ 
പാടുള്ളതല്ല . ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ 
ഒഴികെ ഉള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ മടക്കി 
കൊടുക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ലേലം/ ടെണ്ടർ 


സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കു 
ക യാ ണ ങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാ രി ലേക്ക് 
മുതൽ കൂട്ടുന്നതും മരങ്ങൾ പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും. 
പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് 
മുൻപ് ലേലംകൊണ്ട് വ്യക്തിയിൽ നിന്നും ഈടാക്കുന്നതും 
കൂടു തലായി കിട്ടുന്ന തുകയ്ക്ക് മുൻപ് ലേലംകൊണ്ട 
വ്യക്തിക്ക് അവകാശം ഇല്ലാത്തതുമാകുന്നു . 

4. ലേലത്തിൽപങ്കെടുക്കുന്നവരും ടെണ്ടർ സമർപ്പിച്ചവരും 
മേൽപ്പറഞ്ഞ നിബന്ധനകൾ അതേപടി പാലിക്കേണ്ടതാണ്. 
ലേല ത്തിൽ പങ്കെ ടു ക്കു വാ ൻ | ടെണ്ടർ നൽകു വാൻ 
ആഗ ഹി ക്കു ന്ന വർക്ക് ഈ രാ റ്റു പേട്ട നില യ ത ല വന്റെ 
അനുമതിയോടെ പ്രവർത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് 
പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് അനുവദിച്ച സ്ഥലത്ത് 
എത്തി മരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. 


5. യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടർ 
നടപടികൾ മാറ്റിവയ്ക്കുന്നതിനും റദ്ദാക്കുന്നതിനും ടെണ്ടറുകൾ 
അസ്ഥിര പ്പെ ടു ത്തു ന്ന തിനും താഴെ ഒപ്പ് വച്ചി രി ക്കുന്ന 
ഓഫീസർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


റീജിയണൽ ഫയർ ഓഫീസറുടെ 
കാര്യാലയം, ഫയർ ആന്റ് റെസ്ക് 
സർവ്വീസസ്, കോട്ടയം. 


-- ( ഒപ്പ്) 
റീജിയണൽ ഫയർ 

ഓഫീസർ. 


270 


